Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


0 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


സം 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ജൂലൈ 6 

6th July 2021 
1196 മിഥുനം 22 
22nd Mithunam 1196 


നമ്പർ 


27 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 15 
15th Ashadha 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


6th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4970 


ERNAKULAM DISTRICT 


( 3 ) 


Kochi Taluk 


നമ്പർ എച്ച്2-7882 / 2020 . 


2021 മേയ് 5 , 


പരസ്യം 


( 1 ) 


നമ്പർ എച്ച്2-4431 , 2021 , 


2021 മേയ് 5 . 


കൊച്ചി താലൂ ക്കിൽ ഫോർട്ട് കൊച്ചി വില്ലേ ജിൽ 
CC - 1 / 1760 വീട്ടിൽ , എം . എഫ് . കുഞ്ഞ് കുഞ്ഞ് എന്നയാൾ 
മരിച്ചുപോയെന്നും ബാങ്കിൽ ഹാജരാക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ മകൾ 
ടിനുകുഞ്ഞ് കുഞ്ഞ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീ സർ വഴി 

നട ത്തി യ തിൽ 
എം . എഫ് . കുഞ്ഞ് കുഞ്ഞ് എന്നയാൾ 3-1-2021 -ാം തീയതി 
മരിച്ചുപോയിട്ടുള്ളതായും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


കൊച്ചി താലൂക്കിൽ എടവനക്കാട് വില്ലേജിൽ കപ്പിത്താൻ 
പറ മ്പിൽ വീട്ടിൽ , അംബാസ് ജോസഫ് എന്ന യാൾ 
മരിച്ചുപോയെന്നും ബാങ്കിൽ ഹാജരാക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ സഹോദരി 
ഗസി ജോസഫ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ അംബോസ് 
ജോസഫ് എന്നയാൾ 5-11-2019 -ാം തീയതിയിൽ മരിച്ചുപോയിട്ടു 
ള്ളതായും പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


അന്വഷണം 


ബന്ധം 


1 


ആഞ്ചല എന്ന ലീല 


സഹോദരി 


78 


2 


ആനി 


76 


ബം 


3 


അൽഫോൺസ 


64 


>> 


1 


62 


4 


ഭാര്യ 


66 


ഗ്രേസി ജോസഫ് 


>> 


2 


ഷേർളി 
ടിനു കുഞ്ഞ് കുഞ്ഞ് 
ടോണി കുഞ്ഞ് 


മകൾ 


35 


5 


തോമസ് 


സഹോദരൻ 


58 


3 


മകൻ 


31 


മേൽ വിവരിച്ച വ രാണ് അവ കാ ശികളെന്നു ള്ള തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കൊച്ചി തഹശീൽദാർ 
മുൻപാകെ ഹാജരാകേണ്ടതാണ് . നിശ്ചിത തീയതി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


മേൽ വിവരിച്ച വ രാ ണ് അ വ കാശികളെന്നു ള്ള തിന് 
അവ കാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കൊച്ചി തഹശീൽദാർ 
മുൻപാകെ ഹാജരാകേണ്ടതാണ് . നിശ്ചിത തീയതി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എച്ച്2-3655 2021 . 


2021 മേയ് 5 . 


നമ്പർ എച്ച്2-4545 / 2021 . 


2021 മേയ് 5 . 


അന്വഷണം 


കൊച്ചി താലൂക്കിൽ രാമേശ്വരം വില്ലേജിൽ വെമ്പക്കാട്ട് 
വീട്ടിൽ , രാജലക്ഷ്മിപ്രഭു എന്നവർ മരിച്ചുപോയെന്നും ബാങ്കിൽ 
ഹാജ രാ ക്കു ന്ന തിന് അനന്തരാവകാശ സർട്ടി ഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മകൻ രാജേഷ് , വി . ആർ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 

നട ത്തി യ തിൽ രാജ ലക്ഷ്മി പ്രഭു എന്ന വർ 
21-8-2020 -ാം തീയതിയിൽ മരിച്ചുപോയിട്ടുള്ളതായും പരേതയുടെ 
അവകാശികളായി താഴെ പറ യു ന്ന വർ മാത്രമാണെന്നും 
അറിവായിരിക്കുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


കൊച്ചി താലൂക്കിൽ നായരമ്പലം വില്ലേജിൽ മാളിയേക്കൽ 
വീട്ടിൽ , ശ്രീനി എന്നയാൾ മരിച്ചു പോയെന്നും ബാങ്കിൽ 
ഹാജരാക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ രാധാ റാണി സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട് 

വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ശ്രീനി എന്നയാൾ 7-3-2021 -ാം 
തീയ തിയിൽ മരിച്ചു പോ യിട്ടു ള്ള തായും പരേ തന്റെ 
അവകാശികളായി താഴെ പറ യു ന്ന വർ മാത്ര മാണെന്നും 
അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


ബന്ധം 


ബന്ധം 


1 


രാജേഷ് , വി . ആർ . 


മകൻ 


42 


1 


രാധാറാണി 


ഭാര്യ 


51 


2 


രാധിക ബിജേഷ് 


മകൾ 


37 


2 


സരോജിനി 


മാതാവ് 


88 


3 


ദേവിക ശ്രീനി 


മകൾ 


21 


4 


ദേവദത്ത് ശ്രീനി 


മകൻ 


15 


മേൽ വിവരിച്ച വ രാണ് അവ കാ ശികളെന്നു ള്ള തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കൊച്ചി തഹശീൽദാർ 
മുൻപാകെ ഹാജരാകേണ്ടതാണ് . നിശ്ചിത തീയതി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


മേൽ വിവരിച്ച വ രാ ണ് അ വ കാ ശികളെന്നു ള്ള തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കൊച്ചി തഹശീൽദാർ 
മുൻപാകെ ഹാജരാകേണ്ടതാണ് . നിശ്ചിത തീയതി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കൊച്ചി . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


88 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 09:49:19 
+ 05'30 ' 


